C 


Regn . No . KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


| Reg. No. KL /TV ( N )/634/2012-14 


- 


S 


GOVERN 


, 
കക 


1 


h 


ാർ 


സർക 


ക 


NMENT OF 


പല ക 
OF KERAL 


tl cf Kk delv 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2014 ജൂൺ 10 
10th June 2014 
1189 ഇടവം 27 
27th Idavam 1189 
1936 ജ്യേഷ്ഠം 20 
20th Jyaishta 1936 


23 


Vol. III 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


KOLLAM DISTRICT 

ലേല പരസ്യം 


നമ്പർ ഡി1- 16001/ 2013. 


2014 മേയ് 13. 


കരുനാഗപ്പള്ളി താലൂക്കിൽ കല്ലേലിഭാഗം വില്ലേജിൽ 
വില്ലേജാഫീസ് കോമ്പൗണ്ടിൽ നിൽക്കുന്നതും 20 വർഷ 
ത്തിലധികം പഴക്കമുള്ളതും നിലവിൽ ഉണങ്ങിനിൽക്കുന്ന 
തുമായ 193 സെ . മീ . ചുറ്റുവണ്ണമുള്ള ഒരു അക്കേഷ്യ മരം 
കല്ലേലിഭാഗം വില്ലേജാഫീസിൽവച്ച് 25 -6 - 2014 -ാം തീയതി 
പകൽ 11 മണിക്ക് ( അവധി ദിവസമായാൽ തൊട്ടടുത്ത 
ദിവസം) കൊല്ലം റവന്യൂ ഡിവിഷണൽ ഓഫീസർ/ ജില്ലാ 
കളക്ടർ അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥൻ പരസ്യമായി 
ലേലം ചെയ്തവിൽക്കുന്നതാണ്. ടി മരങ്ങൾക്ക് വനംവകുപ്പ് 
- 25,020 വില നിശ്ചയിച്ചുനൽകിയിട്ടുള്ളതാണ്. ലേലത്തിൽ 
പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ മതിയായ നിരതദ്രവ്യം 

കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതും ഏറ്റവും കൂടുതൽ 
തുകയ്ക്ക് ലേലം വിളിക്കുന്നയാളുടെ പേരിൽ ലേലം 


താൽക്കാലികമായി ഉറപ്പിക്കുകയും നിരതദ്രവ്യം കഴിച്ചുള്ള 
ലേലത്തുകയും നിയമാനുസൃത നികുതിയും അപ്പോൾത്തന്നെ 
ഒടുക്കേണ്ട തും ലേലം സ്ഥിരീകരിച്ചു കൊണ്ട് ഉത്തരവ് 
ലഭിക്കുന്ന മുറയ്ക്ക് ലേലം കൊണ്ടയാൾ സ്വന്തം ചെലവിൽ 
ലേലസാധനങ്ങൾ നീക്കം ചെയ്യേണ്ടതുമാണ്. സാധാരണ 
സർക്കാർ ലേലങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ നിബന്ധനകളും 
ഈ ലേലത്തിലും ബാധകമായിരിക്കുന്നതാണ്. ലേലത്ത 
സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കല്ലേലിഭാഗം 
വില്ലേജാഫീസിൽനിന്നും അറിയാവുന്നതാണ്. 
റവന്യൂ ഡിവിഷണൽ 

( ഒപ്പ്) 
ആഫീസ്, കൊല്ലം. റവന്യൂ ഡിവിഷണൽ ആഫീസർ. 


